Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 





2021 ജനുവരി 5 
തിരുവനന്തപുരം, 5th January 2021 








വാല്വം 10 mania 
റ്‌ ചെല്ല 1196 ധനു 21 1 
Vol. X Thiruvananthapuram, _ 21st Dhanu 1196 | No. 
Tuesda 1942 പൌഷം 15 
ട്‌ 15th Pousha 1942 
PART 11 


Commissionerate of Land Revenue 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


93 





(2) 


നമ്പര്‍ 0513-7672 /9/300/2020. 2020 ഡിസംബര്‍ 2. 


മണ്ണാര്‍ക്കാട്‌ താലൂക്കില്‍ കുമരമ്പത്തൂര്‍ വില്ലേജില്‍ 
അബ്ദു, ടി. ട/0 സൈതലവി, ടി., തങ്കയത്തില്‍ വീട്‌, 
കുമരമ്പത്തൂര്‍, മണ്ണാര്‍ക്കാട്‌ കോളേജ്‌ പി. ഒ. എന്നയാള്‍ 
മരണപ്പെട്ടുവെന്നും ബാങ്കില്‍ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചുതരണമെന്ന്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ സൈതലവി 
എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കുമരമ്പത്തൂര്‍ 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ അബ്ദു, ടി. 
എന്നയാള്‍ 3-11-2020-ന്‌ മരണപ്പെട്ടിട്ടുള്ളതായും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സൈതലവി മകന്‍ 45 

2 adom, Sl. 41 


മമ 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
്പസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
മണ്ണാര്‍ക്കാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
മണ്ണാര്‍ക്കാട്‌. 
ണ്‌ 


(ഒപ്പ) 


തഹശീല്‍ദാര്‍. 


Ottappalam Taluk 
പരസ്യം 
(1) 


നമ്പര്‍ സി2-7189/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലാക്ക്‌, ഒറ്റപ്പാലം-2 വില്ലേജില്‍ 
വിജയന്‍, സി. , തേക്കിന്‍തൊടിയില്‍ വീട്‌, എസ്‌.ആര്‍.കെ. 
നഗര്‍, പാലപ്പുറം എന്നയാള്‍ 17-2-2019-ാം തീയതി 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
ഭാരൃ സുശീല, ഇ. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 
പരേതന്റെ നിയമാനുസൃതമായ അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ 
സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കു ശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(oa പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുശീല, ഇ. ഭാരൃ 36 
2 സുവിത, ടി. വി. മകള്‍ 19 
3 വിസ്മയ, ടി. വി. 15 


Gaz. No. 1/2021/DTP (CLR). 


169 


(2) 


നമ്പര്‍ സി2-ട887/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, വാണിയംകുളം-1 വില്ലേജില്‍ 
കറുപ്പന്‍, കുന്നം കോരത്ത്‌ വീട്‌, കോതയൂര്‍, വാണിയംകുളം 
എന്നയാള്‍ 6-7-2020-ഠം തീയതി മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാരയ ദേവയാനി സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാര്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാര്തം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ (പസിദ്ധ 


പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 


ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ദേവയാനി ഭാര്യ 69 

2 ബിന്ദു മകള്‍ 45 

3 ബൈജു മകന്‍ 44 


(3) 


നമ്പര്‍ സി2-7684/9/400 /2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ലക്കിടി-പേരൂര്‍-1 വില്ലേജില്‍ 
കൃഷ്ണന്‍കുട്ടി നായര്‍, മിത്രക്കോട്ട്‌ മഠത്തില്‍, നെല്ലിക്കുറുശ്ലി 
പോസ്റ്റ്‌ എന്നയാള്‍ 7-11-2019-ാം തീയതി മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാരൃ കമലാക്ഷി സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാര്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ (പസിദ്ധ 


പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 


ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കു ശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 
ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കമലാക്ഷി ഭാരൃ 62 

2 ഗീത മകള്‍ 35 

3 ജയശ്രീ » 3a 
4 സുരേഷ്‌ മകന്‍ 29 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


94 





(4) 


നമ്പര്‍ സി2-7621/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, അനങ്ങനടി വില്ലേജില്‍ 
ശാരദ കുമാര്‍, വെങ്ങല്ലൂര്‍ വീട്‌, അമ്പലവട്ടം പോസ്റ്റ്‌, 
പനമണ്ണ എന്നയാള്‍ 15-10-2020-90 തീയതി 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികള്‍ക്ക്‌ 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
മകന്‍ മനോജ്‌ കുമാര്‍, വി. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 
നിയമാനുസൃതമായ അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ 
അവരെ മാഠ്രതം അവകാശികളായി കാണിച്ചുകൊണ്ട്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(a പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മനോജ്‌ കുമാര്‍, വി. മകന്‍ 43 
2 സുധ, വി. മകള്‍ 47 


(5) 


നമ്പര്‍ സിമ-മാ7ട/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, പൂക്കോട്ടുകാവ്‌ വില്ലേജില്‍ 
രാമദാസന്‍ 8/0 കുഞ്ഞിലക്ഷ്മി അമ്മാള്‍, കഴനിക്കുന്ന്‌ വീട്‌, 
കല്ലുവഴി പോസ്റ്റ്‌ എന്നയാള്‍ 20-9-2020-ാം തീയതി 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
സഹോദരി പാര്‍വ്വതി ദേവി സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 


പരേതന്റെ നിയമാനുസൃതമായ അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കൂന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 


ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ (aldo av 
പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കു ശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉഷാദേവി സഹോദരി 60 
2 പാര്‍വൃതിദേവി » 58 
3 രാധാകൃഷ്ണന്‍ സഹോദരന്‍ 64 
4 ഷീല മരണപ്പെട്ട സഹോദരന്‍ 
ശിവകുമാറിന്റെ ഭാരൃ 40 
5 tae $ മകള്‍ 16 
6 പ്രവിത * * 14 
7 പവിത്ര ss ss 11 


170 


(6) 


നമ്പര്‍ സി2-6845/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ഷൊര്‍ണ്ണൂര്‍-2 വില്ലേജില്‍ 
ശോഭന പാര്‍വ്വതി, പി. എ., പടിഞ്ഞാറെ അരകുളങ്ങര, 
കുളപ്പുള്ളി എന്നവര്‍ 28-8-2020-ാം തീയതി മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാളുടെ മകന്‍ 
ബിനോജ്‌ എന്‍. കെ. നായര്‍ സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 


അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ 


പരേതയുടെ നിയമാനുസൃതമായ അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 


ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ (പസിദ്ധ 
പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ ഹാജരായി 


രേഖാമൂലം ആക്ഷേപം 


തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 


കാലാവധിക്കു ശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബിനോജ്‌ എന്‍. കെ. നായര്‍ മകന്‍ 36 

2 ശാരി മകള്‍ 32 

3 രമ്യ » 31 


(7) 


നമ്പര്‍ സി2-6843/9/400 /2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ഷൊര്‍ണ്ണൂര്‍-2 വില്ലേജില്‍ 


എം. ടി. നാരായണി അമ്മ, മണ്ഡലതോന്നക്കോട്ടില്‍ വീട്‌, 
കുളപ്പുള്ളി 


മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശിക്ക്‌ അനന്തരാവകാശ 


എന്നവര്‍ 15-8-2020-90 തീയതി 


സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാളുടെ മകന്‍ 


എ. ടി. 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ 


സുര്രേന്ദന്‍ സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 


പരേതയുടെ നിയമാനുസൃതമായ അവകാശിയെന്ന്‌ 


കാണുന്നതിനാല്‍ അവരെ മാ്രതം അവകാശിയായി 
കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ 
സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 


കാലാവധിക്കു ശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
എം. ടി. സൂര്രേന്രന്‍ മകന്‍ 63 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


95 





(8) 


നമ്പര്‍ സി2-6422/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, നെല്ലായ വില്ലേജില്‍ ഉണ്ണ്യാന്‍കുട്ടി 
8/0 കുഞ്ഞാലി (1.), പുലിയനാംകുന്നത്ത്‌ വീട്‌, നെല്ലായ 
പോസ്റ്റ്‌ എന്നയാള്‍ 10-5-2020-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാരൃ ഉമ്മുല്‍ അസ്‌നത്ത്‌ 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 


ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഉമ്മുല്‍ അസ്നത്ത്‌ ഭാരൃ 40 

2 തസ്നി, പി. കെ. മകള്‍ 24 

3 യാസിന്‍ മാലിക്‌ മകന്‍ 21 

4 നിദ ഫാത്തിമ, പി. കെ. മകള്‍ 18 

5 നബീസ മാതാവ്‌ 71 


(9) 


നമ്പര്‍ സി2-6833/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ഒറ്റപ്പാലം-മ വില്ലേജില്‍ പൊന്നന്‍ 
എന്ന സുബ്രഹ്മണ്യന്‍ 5/0 ശങ്കരപ്പു, കൊട്ടേക്കാട്ടില്‍ വീട്‌, 
എന്നയാള്‍ 
അവരുടെ 


പാലപ്പുറം ദേശം 1-10-2002-90 തീയതി 


മരണപ്പെട്ടുവെന്നും അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
ഭാരൃ ഗീത, 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 


പരേതന്റെ 


കെ. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 


നിയമാനുസൃതമായ അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കൂന്നത്‌ ആര്‍ക്കെങ്കിലും 


ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ (aldo av 


അനന്തരാവകാശ 
സംബന്ധിച്ച്‌ 


പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയി 
ക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത കാലാവധിക്ക്‌ 
ശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
(ood പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഗീത, കെ. ഭാരൃ 50 

2 ജിഷ്ണു, കെ. മകന്‍ 23 


171 


(10) 


നമ്പര്‍ സി2-5443/9/400 /2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, പൂക്കോട്ടുകാവ്‌ വില്ലേജില്‍ 
ഗംഗാധരന്‍, പടിഞ്ഞാറേതില്‍ വീട്‌, മുന്നര്‍ക്കോട്‌ പോസ്റ്റ്‌ 
എന്നയാള്‍ 28-5-2013-ഠം തീയതി മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാര്യ നാണിക്കുട്ടി സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാര്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശിയെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാര്തം 
അവകാശിയായി കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ (പസിദ്ധ 
പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ ഹാജരായി 


രേഖാമൂലം ആക്ഷേപം 


തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 


കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
പേര്‌ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
നാണിക്കൂട്ടി ഭാരൃ 66 
(11) 


നമ്പര്‍ സി2-6980/9/400 /2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ര്രീകൃഷ്ണ പുരം-2 വില്ലേജില്‍ 
രമ്യ, എം. W/o ഭൌമിക്‌ ബി. ഗുപ്ത, കൊമ്പത്ത്‌ വീട്‌, 
മണ്ണമ്പറ്റ എന്നവര്‍ 11-9-2020-ാം തീയതി മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാളൂടെ ഭര്‍ത്താവ്‌ 
ഭൌമിക്‌ ബി. ഗുപ്ത സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 


അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ 


പരേതയുടെ നിയമാനുസൃതമായ അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ 
ഈ 


പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 


ആര്‍ക്കെങ്കിലും 


ആക്ഷേപമുള്ളപക്ഷം പരസ്യം ഗസറ്റില്‍ 


ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 


തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 


കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
(ood Bald പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഭൌമിക്‌ ബി. ഗുപ്ത ഭര്‍ത്താവ്‌ 35 
2 ഭരദ ഭൌമിക്‌ മകള്‍ 9 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 96 





(12) 


നമ്പര്‍ സി2-7064/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ലക്കിടി-പേരൂര്‍-2 വില്ലേജില്‍ 
അബ്ബാസ്‌, ചിറയംപുറം വീട്‌, പേരൂര്‍ പി. ഒ. എന്നയാള്‍ 
13-2-2020-ാം൦ തീയതി മരണസപ്പെട്ടുവെന്നും അവരുടെ 
സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ മകന്‍ ഫൈസാന്‍ സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ ala@Mmyo ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 


അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ 


അന്വേഷണം 


ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ബീന ഭാര്യ 42 
2 ആഫിയ മകള്‍ 27 
3 അയാസ്‌ അബ്ബാസ്‌ മകന്‍ 23 
4 ഫൈസാന്‍ ം 20 
5 അമല്‍ അബ്ബാസ്‌ മകള്‍ 18 
6 പി. എം. കദീജ മാതാവ്‌ 82 


(13) 


നമ്പര്‍ സി2-7110/9/400/2020. 2020 നവംബര്‍ 28. 


ഒറ്റപ്പാലം താലൂക്ക്‌, വാണിയംകുളം-2മ വില്ലേജില്‍ 
ശ്രീധര മേനോന്‍, ലക്ഷ്മി നിവാസ്‌, ചോറോട്ടൂര്‍, മനിശ്ശേരി 
എന്നയാള്‍ 18-5-2020-ാം തീയതി മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ മകന്‍ ടി. സുരേഷ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


അന്വേഷണം 


ഹാജരായി 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ടി. കൊച്ചുലക്ഷ്മി ഭാര്യ 73 
2 ടി. സുരേഷ്‌ മകന്‍ 54 
3 ടി. സരോജ മകള്‍ 51 
4 ടി. സുജല » 47 


(14) 


നമ്പര്‍ സി2-6902/9/400 /2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, വാണിയംകുളം-2 വില്ലേജില്‍ 
ടി. എ. സുധ്രഹ്മണ്യന്‍, നൂപുരം, മനിശ്ശേരി, വാണിയംകുളം 
എന്നയാള്‍ 10-10-2019-ാ൦ തീയതി മരണസപ്പപട്ടുവെന്നും 
അവരുടെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാരൃ എന്‍. മീനാക്ഷി 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാര്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ ഹാജരായി 


രേഖാമൂലം ആക്ഷേപം 


തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 


കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 

(oa Bald പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 എന്‍. മീനാക്ഷി ഭാരൃ 70 
2 ജയശ്രീ സുധ്രഹ്മണ്യം മകള്‍ 50 
3 പാര്‍വ്ൃതി വെങ്കിട്ടരാമന്‍ കം 46 


(15) 


നമ്പര്‍ സി2-2314/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ഷൊര്‍ണ്ണൂര്‍-2 വില്ലേജില്‍ 
രാമകൃഷ്ണന്‍, കെ. സി., കൂക്കംമ്പാറപടി വീട്‌, കാരക്കാട്‌, 
എന്നയാള്‍ തീയതി 


ഷൊര്‍ണ്ണൂര്‍ 22-4-2017-90 


മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി 
ടിയാന്റെ മകന്‍ ജയപ്രകാശ്‌, കെ. സി. സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാര്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ (പസിദ്ധ 
പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
നിശ്ചിത 


തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ 


കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
ര്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജയപ്രകാശ്‌, കെ. സി. ആദ്യ ഭാര്യയിലെ 
മകന്‍ 45 


2 സരോജിനി ആദൃഭാരൃ 63 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 97 





(16) 


നമ്പര്‍ സി2-6833/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ശ്രീകൃഷ്ണ പുരം-1 വില്ലേജില്‍ 
ലാല്‍, എ. എസ്‌., ആര്യച്ചാലില്‍ വീട്‌, പെരുമാങ്ങോട്‌, 
ശ്രീകൃഷ്ണപൂരം പി. ഒ. എന്നയാള്‍ 2-12-2019-ാം തീയതി 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
ഭാര്യ പത്മിനി, കെ. ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 


അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 


പരേതന്റെ നിയമാനുസൃതമായ അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ (പസിദ്ധ 
പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ 
തെളിയിക്കേണ്ടതാണ്‌. 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 


ഹാജരായി രേഖാമൂലം 


തപാല്‍മാര്‍ഗ്ഗമോ 


ആക്ഷേപം 
നിശ്ചിത 


(a പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പത്മിനി, കെ. ആര്‍. ഭാരൃ 68 
2 ബിജൂലാല്‍, എ. മകന്‍ 44 
3 വിനോദ്‌ ലാല്‍, എ. ക 41 
4 ബിന്ദുലാല്‍, എ. മകള്‍ 40 


(17) 


നമ്പര്‍ സി2-മ5ടട/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, അമ്പലപ്പാറ-1 വില്ലേജില്‍ 
മുരളി മോഹനന്‍, സി., ചിറക്കണ്ടത്തില്‍ വീട്‌, ചെറുമുണ്ടശ്ശേരി 
ദേശം, അമ്പലപ്പാറ എന്നയാള്‍ 22-10-2020-ാം തീയതി 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
ഭാരൃ കുമാരി, സി. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 
പരേതന്റെ നിയമാനുസൃതമായ അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ (പസിദ്ധ 
പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 


ഹാജരായി രേഖാമൂലം 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കുമാരി, സി. ഭാരൃ 50 
2 രഞ്ജിത്‌, സി. മകന്‍ 32 
3 അജിത്‌, സി. 30 


Gaz. No. 1/2021/DTP (CLR). 


(18) 


നമ്പര്‍ avl2-6901/9/400/2020. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, വാണിയംകുളം-2 വില്ലേജില്‍ 
അനില്‍ 8/0 (ലേറ്റ്‌) സേതുമാധവന്‍, 
മനിശ്ശേരി, വാണിയംകുളം എന്നയാള്‍ 8-1-2020-ാം തീയതി 


പിലാക്കുത്ത്‌ വീട്‌, 


അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 


മരണപ്പെട്ടുവെന്നും അവരുടെ 


മാതാവ്‌ സുലോചന, സി. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ 


പരേതന്റെ നിയമാനുസൃതമായ അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെമാധ്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും 


ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ (പസിദ്ധ 
പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 


ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 

(ood Bald പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുലോചന, സി. മാതാവ്‌ 66 

2 ദീപ അനില്‍ നായര്‍ ഭാരൃ 38 

3 അഭിനവ്‌ അനില്‍ നായര്‍ മകന്‍ 16 

4 ആര്യ നന്ദ അനില്‍നായര്‍ മകള്‍ 13 


(19) 


നമ്പര്‍ സി2-2020/6769 /9/400. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, വെള്ളിനേഴി വില്ലേജില്‍ 
പീതാംബരന്‍, ഇരവുചിറ വീട്‌, തിരുനാരായണപുരം, 
തീയതി 


അവകാശികള്‍ക്ക്‌ 


തിരുവാഴിയോട്‌ എന്നയാള്‍ 10-6-2020-90 


മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
ഭാരൃ ഉഷാകുമാരി, കെ. ടി. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 


അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ 


പരേതന്റ നിയമാനുസൃത അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ 


സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
6D 
ര്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉഷാകുമാരി, കെ. ടി. ഭാര്യ 57 
2 പിയൂഷ്‌, ഇ. പി. മകന്‍ 34 
3 വര്‍ഷ, ഇ. പി. മകള്‍ 26 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


98 





(20) 


നമ്പര്‍ സി2-2020/7542/9/400. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ഒറ്റപ്പാലം-1 വില്ലേജില്‍ 
സി. എച്ച്‌. രാമച്രന്ദന്‍, ചാത്തനാത്ത്‌ വീട്‌, വരോട്‌ പോസ്റ്റ 
എന്നയാള്‍ 2-10-2020-ഠം തീയതി മരണസപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ മകന്‍ ഹരിഹരന്‍, സി. എച്ച്‌. 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാ്തമാണ്‌ പരേതന്റ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
തപാല്‍മാര്‍ഗ്ഗമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


നിശ്ചിത കാലാവധിക്കുശേഷമോ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കോമളവല്ലി, കെ. കെ. ഭാരൃ 65 
2 ശ്രീലത, സി. എച്ച്‌. മകള്‍ 44 
3 ഹരിഹരന്‍, സി. എച്ച്‌. മകന്‍ 42 


വിനയ ച്ര്്രന്‍, സി. എച്ച്‌. 37 


(21) 


നമ്പര്‍ സി2-2020/7491/9/400. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, കടമ്പഴിപ്പുറം-1 വില്ലേജില്‍ 
രാധാദേവി അന്തര്‍ജനം, ഹരി നിവാസ്‌, കടമ്പഴിപ്പുറം പോസ്റ്റ്‌ 
എന്നവര്‍ 


പരേതയുടെ 


22-4-2020-ാ൦ തീയതി മരണസപ്പെട്ടുവെന്നും 


അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാളുടെ മകന്‍ 
ഹരീഷ്‌, എന്‍. കെ. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 


അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 


പരേതയുടെ നിയമാനുസൃത അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ 


സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 

ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ശൈലജ മകള്‍ 51 
2 മിനി മധു ss 46 
3 ഹരീഷ്‌, എന്‍. കെ. മകന്‍ 42 
4 സ്വപ്ന മകള്‍ 40 


174 


(22) 


നമ്പര്‍ സി2-2020/7420/9/400. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ഒുറ്റപ്പാലം-മ വില്ലേജില്‍ 
റ റ [ 


കെ. പാര്‍വൃതി 7/0 (1.) കെ. നാരായണന്‍, മിനി നിവാസ്‌, 
വീവേഴസ്‌ കോളനി, പാലപ്പുറം ദേശം, ഒറ്റപ്പാലം എന്നവര്‍ 
18-2-2019-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും അവരുടെ 


അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാളുടെ മകന്‍ ഉണ്ണികൃഷ്ണന്‍, എന്‍. 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ പരേതയുടെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമുലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത 


തപാല്‍മാര്‍ഗ്ഗമോ കാലാവധിക്കുശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(Br പേര്‌ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 വിജയലക്ഷ്മി, എന്‍. മകള്‍ 52 
മ്‌ ശ്രീനിവാസന്‍, എന്‍. മകന്‍ 50 
3 പ്രിയ, കെ. മകള്‍ 45 
4 ഉണ്ണികൃഷ്ണന്‍, എന്‍. മകന്‍ 41 
5 മിനി, എന്‍. മകള്‍ 41 


(23) 


നമ്പര്‍ സി2-2019/6297/9/400. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, വാണിയംകുളം-2 വില്ലേജില്‍ 
9 6D 
രാധ, ടി. എം., ഹരേ രാം, തൃക്കങ്ങോട്‌, മനിശ്ശേരി, 


വാണിയംകുളം എന്നവര്‍ 9-1-2019-ഠാം തീയതിയില്‍ 


മരണപ്പെട്ടുവെന്നും ടിയാളുടെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി 
ടിയാളുടെ മകള്‍ രമ, ടി. എം. സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 


താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ പരേതയുടെ നിയമാനുസൃത 
അവകാശിയെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാര്തം 
അവകാശിയായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്ം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത 


തപാല്‍മാര്‍ഗ്ഗമോ കാലാവധിക്കുശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
രമ, ടി. എം. മകള്‍ 44 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


99 





(24) 


MAU Mv12-2020/5757/9/400. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, കടമ്പഴിപ്പുറം-1 വില്ലേജില്‍ 
മുരളീധരന്‍, കുണ്ടുളവന്‍ പാടത്ത്‌ വീട്‌, കടമ്പഴിപ്പുറം 
എന്നയാള്‍ 23-1-2020-ാം തീയതി മരണസപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാരൃ രാധ സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാ്രതമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാരതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത 


തപാല്‍മാര്‍ഗ്ഗമോ കാലാവധിക്കുശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാധ ഭാര്യ 40 
2 അനീഷ്‌, കെ. എം. മകന്‍ 22 
3 അജീഷ്‌, കെ. എം. 35 19 


(25) 


നമ്പര്‍ സി2-2020/7126 /9/400. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ചളവറ വില്ലേജില്‍ യു. വി. ദയാശീലന്‍, 
6D 
LWIDIAIWo, aIBAO എന്നയാള്‍ 19-6-2020-ാം തീയതി 


മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
ഭാരൃ നിര്‍മ്മല, പി. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 


അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 


പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ 


സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 


കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നിര്‍മ്മല, പി. ഭാരൃ 58 
2 ശ്രുതി ദയാശീലന്‍, പി. മുകള്‍ 24 


175 


(26) 


നമ്പര്‍ സി2-2020/7166/9/400. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, കരിമ്പുഴ-1 വില്ലേജില്‍ 
അബ്ദുള്‍ അസീസ്‌, കളക്കണ്ടന്‍ വീട്‌, കോട്ടപ്പുറം 
പോസ്റ്റ്‌, കരിമ്പുഴ എന്നയാള്‍ 27-12-2019-ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
മകള്‍ ഷമീമ, കെ. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ 


പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ 


സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബുഷറ, കെ. ഭാര്യ 48 
2 മുഹമ്മദ്‌ റിഷാദ്‌, കെ. മകന്‍ 32 
3 സാലിമ, കെ. മകള്‍ 30 
4 ഷമീമ, കെ. » 22 
5 നബീസ, കെ. മാതാവ്‌ 75 


(27) 


നമ്പര്‍ സി2-2020/7166/9/400. 2020 നവംബര്‍ 


25. 


ഒറ്റപ്പാലം താലൂക്ക്‌, കരിമ്പുഴ-1 വില്ലേജില്‍ 
കെ. കൃഷ്ണഗുപ്തന്‍, കണക്കന്‍ കോട്ടില്‍ വീട്‌, കോട്ടപ്പുറം 
പോസ്റ്റ്‌ എന്നയാള്‍ 19-9-2019-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാരൃ കെ. ഭാര്‍ഗ്ഗവി സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാര്രമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാര്തം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(oa പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. ഭാര്‍ഗ്ഗവി ഭാരൃ 81 
2 കെ. കെ. രാമദാസ്‌ മകന്‍ 60 
3 കെ. കെ. ശോഭന മകള്‍ 58 
4 കെ. കെ. മോഹന്‍ദാസ്‌ മകന്‍ 56 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


100 





(28) 


നമ്പര്‍ സി2-2020/7207/9/400. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ലക്കടി - പേരൂര്‍ -2 വില്ലേജില്‍ 
വിജയലക്ഷ്‌മി ക്കുട്ടി, ചിറ്റപ്പുറത്ത്‌ വീട്‌, ലക്കിടി പോസ്റ്റ്‌ 
എന്നവര്‍ തീയതി മരണപ്പെട്ടുവെന്നും 
പരേതയുടെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാളുടെ മകള്‍ 
ഗീത, സി. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം 
നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ പരേതയുടെ 
നിയമാനുസൃത അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ 
മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ 
സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


12-5-2020-90 
അവകാശികള്‍ക്ക്‌ 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗീത, സി. മകള്‍ 56 
2 ശിവശങ്കരന്‍, സി. മകന്‍ 54 
3 ഉണ്ണികൃഷ്ണന്‍, സി. ക 52 
4 ലത, സി. മകള്‍ 51 
5 ഹരിഗോവിന്ദന്‍, സി. മകന്‍ 49 


(29) 


നമ്പര്‍ സി2-2020/7273/9/400. 2020 നവംബര്‍ 25. 


ഒറ്റപ്പാലം താലൂക്ക്‌, ലക്ക ടി- പേരൂര്‍ -1 വില്ലേജില്‍ 
കൃഷ്ണക്കുറുപ്പ്‌, സി., പുളിക്കല്‍ വീട്‌, മംഗലം എന്നയാള്‍ 
26-10-2020-ാ൦ തീയതിയില്‍ മരണപ്പെട്ടുവെന്നും പരേതന്റെ 
സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാരയ ലക്ഷ്മി, എം. സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാ്രതമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ 
സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ 


അന്വേഷണം 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലക്ഷ്മി, എം. ഭാര്യ 67 
2 ഹരികുമാര്‍, പി. കെ. മകന്‍ 50 
3 ശ്രീദേവി, പി. കെ. മകള്‍ 47 


മിനി ഉണ്ണികൃഷ്ണന്‍ ക 46 


176 


(30) 


നമ്പര്‍ സി2-2020/6720/9/400. 2020 നവംബര്‍ 16. 


ഒറ്റപ്പാലം താലൂക്ക്‌, തൃക്കടീരി-1 വില്ലേജില്‍ 


കുട്ടന്‍, വി., ട/ഠ0 വേലപ്പന്‍, അനശ്വര, തൃക്കടീരി എന്നയാള്‍ 
27-7-2019-ാം തീയതിയില്‍ മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ മകള്‍ ശ്രീവിദ്യ ബിനു 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാര്രമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാര്തം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമുലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത 


തപാല്‍മാര്‍ഗ്ഗമോ കാലാവധിക്കുശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(a പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജാനകി ദേവി ഭാരൃ 68 

2 ശ്രീവിദ്യ ബിനു മകള്‍ 40 


(31) 


നമ്പര്‍ സി2-2020/2644/9/400. 2020 നവംബര്‍ 16. 


ഒറ്റപ്പാലം താലൂക്ക്‌, അമ്പലപ്പാറ-2 വില്ലേജില്‍ 
സി. വി. രാധ, രാധാ സദന്‍, അമ്പലപ്പാറ (പോസ്റ്റ) എന്നവര്‍ 
25-8-2015-ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ 
അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാളുടെ മകന്‍ സി. വി. രാധാകൃഷ്ണന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാര്രമാണ്‌ പരേതയുടെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമുലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത 


തപാല്‍മാര്‍ഗ്ഗമോ കാലാവധിക്കുശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(oa Bald പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 സി. വി. മധുസൂദനന്‍ മകന്‍ 65 
2 സി. വി. രാധാകൃഷ്ണന്‍ s 62 
3 സി. വി. ശ്രീധരന്‍ ക 56 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


101 





(32) 


നമ്പര്‍ സി2-2020/2646 /9/400. 2020 നവംബര്‍ 16. 


ഒറ്റപ്പാലം താലൂക്ക്‌, അമ്പലപ്പാറ-2 വില്ലേജില്‍ 
സി. വി. ജയരാമന്‍, രാധാ സദന്‍, അമ്പലപ്പാറ (പോസ്റ്റ) 
എന്നയാള്‍ 16-7-2019-ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ സഹോദരന്‍ 
സി. വി. രാധാകൃഷ്ണന്‍ സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 


അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 


പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ 


സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സി. വി. മധുസൂദനന്‍ സഹോദരന്‍ 65 
2 സി. വി. രാധാകൃഷ്ണന്‍ ക 62 


3 സി. വി. ശ്രീധരന്‍ ., 
(33) 


നമ്പര്‍ സി2-2020/2645 /9/400. 


56 


2020 നവംബര്‍ 16. 


ഒറ്റപ്പാലം താലൂക്ക്‌, അമ്പലപ്പാറ-2 വില്ലേജില്‍ 
ഐ. മുകുന്ദമേനോന്‍, രാധാ സദന്‍, അമ്പലപ്പാറ (പോസ്റ്റ) 
എന്നയാള്‍ 8-5-1993-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ മകന്‍ സി. വി. രാധാകൃഷ്ണന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാ്രമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാരതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത 


തപാല്‍മാര്‍ഗ്ഗമോ കാലാവധിക്കുശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സി. വി. മധുസൂദനന്‍ മകന്‍ 65 
2 സി. വി. രാധാകൃഷ്ണന്‍ ക 62 
3 സി. വി. ശ്രീധരന്‍ ല്‍ 56 


Gaz. No. 1/2021/DTP (CLR). 


177 


(34) 


നമ്പര്‍ സി2-2020/6233 /9/400. 2020 നവംബര്‍ 16. 


ഒറ്റപ്പാലം താലൂക്ക്‌, അനങ്ങനടി വില്ലേജില്‍ 


ഡാനി ജോസ്‌, വെട്ടിക്കാട്ട്‌ (വീടി), 


കോതകുര്‍ശ്ശി, അനങ്ങനടി എന്നയാള്‍ 31-8-2020-ാ൦ തീയതി 


പനമണ്ണ ദേശം, 


മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
ഭാരൃ (പിജിത, പി. എച്ച്‌. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 


അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാത്രമാണ്‌ 


പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ 


സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 
(ood പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രിജിത, പി. എച്ച്‌. ഭാര്യ 32 
2 നതാഷ ഡാനി മകള്‍ 6 
3 റയന്‍ ജെ. ഡാനി മകന്‍ 4 
4 വിമല ജോസ്‌ മാതാവ്‌ 62 


(35) 


നമ്പര്‍ സി2-2020/3870/9/400. 2020 നവംബര്‍ 16. 


ഒറ്റപ്പാലം താലൂക്ക്‌, ഷൊര്‍ണ്ണൂര്‍-2 വില്ലേജില്‍ 
& ടി. 


സി. ക്വാര്‍ട്ടേഴ്‌സ്‌, ഷൊര്‍ണ്ണൂര്‍ എന്നയാള്‍ 14-1-2020-ാ൦ തീയതി 


അലിസ്റ്റര്‍, ഇ.ജെ., ഐ. പി. ടി. ജി. പി. 
മരണപ്പെട്ടുവെന്നും 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 


പരേതന്റെ അവകാശികള്‍ക്ക്‌ 


ഭാരൃ ഷൈജ സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം 
നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ 
മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത 


തപാല്‍മാര്‍ഗ്ഗമോ കാലാവധിക്കുശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(ara പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷൈജ ഭാര്യ 46 
2 ആസ്സിന്‍ ജെന്നിംഗ്സ്‌ മകന്‍ 16 
a0 
3 ഷെറിന്‍ ജെന്നിംഗ്സ്‌ 14 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 102 





(36) 


നമ്പര്‍ സി2-2020/6638/9/400. 2020 നവംബര്‍ 16. 


ഒറ്റപ്പാലം താലൂക്ക്‌, ഷൊര്‍ണ്ണൂര്‍-2 വില്ലേജില്‍ 
മോഹനന്‍, തെക്കേപാടത്ത്‌ വീട്‌, കുളപ്പുള്ളി എന്നയാള്‍ 
15-6-2019-ാം തീയതി മരണസപ്പപെട്ടുവെന്നും പരേതന്റെ 
അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാര്യ രജനി, എ. സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാ്രതമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത 


തപാല്‍മാര്‍ഗ്ഗമോ കാലാവധിക്കുശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രജനി, എ. ഭാരൃ 42 
2 മിഥുന്‍, ടി. എം. മകന്‍ 22 
3 മീര, ടി. എം. മകള്‍ 21 


(37) 


നമ്പര്‍ സി2-2020/6690/9/400. 2020 നവംബര്‍ 16. 


ഒറ്റപ്പാലം താലൂക്ക്‌, ഷൊര്‍ണ്ണൂര്‍-1 വില്ലേജില്‍ 
ബാലകൃഷ്ണന്‍, കയറാട്ടു തൊടി വീട്‌, എറുപ്പെ ദേശം, 
എന്നയാള്‍ തീയതി 


ഷൊര്‍ണ്ണൂര്‍ 30-8-2020-90 


മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികള്‍ക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ 
മകന്‍ കെ. ബി. ധര്‍മ്മരാജ്‌ സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ 
സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 


കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ദാക്ഷായണി, എം. ആര്‍. ഭാരൃ 64 
2 കെ. ബി. ധനൃമോള്‍ മകള്‍ 37 
3 കെ. ബി. ധിനിമോള്‍ കം 35 
4 കെ. ബി. ധര്‍മ്മരാജ്‌ മകന്‍ 26 


(38) 


നമ്പര്‍ സി2-2020/6719/9/400. 2020 നവംബര്‍ 16. 


ഒറ്റപ്പാലം താലൂക്ക്‌ , നെല്ലായ വില്ലേജില്‍ 
റ 6D 6D 


സരോജിനി, ചാത്തംകുന്നത്ത്‌ വീട്‌, മാരായമംഗലം പോസ്റ്റ്‌ 
എന്നവര്‍ 13-6-2020-ാം തീയതിയില്‍ മരണപ്പെട്ടുവെന്നും 
പരേതയുടെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി ടിയാളുടെ സഹോദരന്‍ 
ശശി, സി. കെ. സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ മാധ്രമാണ്‌ 
പരേതയുടെ നിയമാനുസൃത അവകാശികളെന്ന്‌ 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 30 


ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 


നല്‍കുന്നത്‌ 


ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


ര്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 രാധ സഹോദരി 59 
2 ലീല, സി. കെ. » 54 
3 ശാന്ത » 51 
4 ശശി, സി. കെ. സഹോദരന്‍ 45 
5 ശിവദാസന്‍, സി. കെ. » 41 


(39) 


നമ്പര്‍ സി2-2020/6679 /9/400. 2020 നവംബര്‍ 16. 


ഒറ്റപ്പാലം താലൂക്ക്‌, ചെര്‍പ്പുളശ്ശേരി വില്ലേജില്‍ 
ശിവശങ്കരന്‍, കൃഷ്ണനിവാസ്‌, ചെര്‍പ്പുളശ്ശേരി എന്നയാള്‍ 
8-12-2013-ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അവകാശിക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ മകള്‍ വിദ, കെ. എസ്‌. 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്നവര്‍ മാര്രമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശിയെന്ന്‌ കാണുന്നതിനാല്‍ അവരെ മാര്തം 
അവകാശിയായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമുലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
നിശ്ചിത 


തപാല്‍മാര്‍ഗ്ഗമോ കാലാവധിക്കുശേഷമോ 


സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


പേര്‌ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
വിദ്യ, കെ. എസ്‌. മകള്‍ 34 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
ഒറ്റപ്പാലം. തഹശീൽദാർ. 


